Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 0a ). MMO 
KL / TV (N ) /12 / 12 - 14 


2 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


2nd October 2012 
2012 BÁCSI 2 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 1 17 


Joeljo 1 


ſ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Aswina 1934 
1934 mocosmo 10 


PART III 


Stores Purchase 


Collegiate Education Department 


SHORT TENDER NOTICES 


( 1 ) 


No. A3/856 /2012 . 

10th September 2012 . 
Sealed tenders are invited for the supply of 
Laboratary Equipments for 18 , 10 , 000 Under College 
Quality Improvement Program (Plan ) to Government 
College , Kottayam . 

The tender should be superscribed “ Tender for the 
Supply of Laboratory Equipments for 18 , 10 ,000 Under 
College Quality Improvement Program ( Plan )” and 
addressed to the Principal, Government College , 
Kottayam , Natakom P. O ., Kottayam -686 013 . Last date 
for the receipt of tender is 1 p .m . on 8th October 
2012. Late tenders will not be accepted . The tenders 
will be opened at 2 .p .m . on 8th October 2012 in the 
presence of such tenderers or their authorized 
representatives who may present at that time. If 8th 
October 2012 happens to be a holiday the tenders will be 
received upto 1 p . m . and opened at 2 p . m . on next 
working day. 


Intending tenderers may on application to the 
Principal, Government College, Nattakom P.O ., Kottayam 
obtain the requisite tender forms on which tenders should 
be submitted . Application for tender form should be 
accompanied by a cash remittance of 2 ,808 (including 
tax ) which is the price fixed for a form and which is not 
refundable under any circumstances . Demand Draft for 

2 ,808 on the local branch of SBT drawn in favour of 
the Principal, Government College, Kottayam and self 
addressed stamped cover should be enclosed with the 
Application for tender forms to be sent by post. The 
tender forms are not transferable . Sale of tender form 


- ( 2 ) 


will be closed at 1 p .m . on 8th October 2012 . 
Cheques or stamps will not be accepted towards the cost 
of tender forms. Duplicate tender forms, if required will be 
issued at 1, 404 (Inclusive of Taxes) per copy. 


| No. A3/ 856/2012 -13. 

| 10th September 2012 . 
Sealed tenders are invited for the supply and 
installation of modular Lab in Chemistry Department for 
- 25,00,000 under College Quality Improvement Programme 
- ( CQIP ) 2012 -13 (Plan ) to Government College, Kottayam. 

The tender should be superscribed “ Tender for the 
Supply and installation of Modular Lab in Chemistry 
Department for 25 , 00 ,000 under College Quality 
Improvement Programm ( CQIP ) 2012 - 13 (Plan ) ” and 
addressed to the Principal, Government College Kottayam , 
Nattakom , P. O ., Kottayam -686 013 . Last date for the 
receipt of tender is 1 p .m . on 8th October 2012 . Late 
tenders will not be accepted . The tenders will be opened 
at 2 . p .m . on 8th October 2012 , in the presence of such 
tenderers or their authorized representatives who may 
present at that time . If the 8th October 2012 happens to 
be a holiday the tender will be received upto 1 p .m . and 
opened at 2 p.m . on the next working day . 


- The rate quoted should be valid upto 31- 3 -2013 . An 
agreement in the prescribed form in Kerala Government 
Stamp paper worth 100 should be enclosed with the 
Tender. Demand draft for 18 , 100 ( 1 % of total cost ) on 
the local branch of SBT /SBI drawn in favour of the 
Principal , Government College, Kottayam should be 
submitted along with the tender as Earnest Money 
Deposit . 

- 2012- 13 സാമ്പത്തികവർഷം കോട്ടയം ഗവൺമെന്റ് 
കോളേജിൽ, കോളേജ് ഗുണമേന്മ വർദ്ധിപ്പിക്കൽ പദ്ധതിയിൽ 
18 ,10 ,000 രൂപയുടെ ലാബറട്ടറി ഉപകരണങ്ങൾ നൽകുന്നതിന് 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . 

- ദർഘാസുകളുടെ കവറിനുപുറത്ത് “2012 -13 സാമ്പത്തിക 
വർഷം കോളേജ് ഗുണമേന്മ വർദ്ധിപ്പിക്കൽ പദ്ധതിയിൽ 
18 , 10 , 000 രൂപയുടെ ലാബറട്ടറി ഉപകരണങ്ങൾ 
നൽകുന്നതിനുള്ള ദർഘാസുകൾ എന്നെഴുതി പ്രിൻസിപ്പാൾ, 
ഗവൺമെന്റ് കോളേജ് കോട്ടയം, നാട്ടകം പി. ഒ., പിൻ 686 013, 

കോട്ടയം എന്ന വിലാസത്തിൽ അയച്ചു തരേണ്ടതാണ്. 
ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി പകൽ 
2 മണിവരെ സ്വീകരിക്കുന്നതാണ്. താമസിച്ചുകിട്ടുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ 2012 
ഒക് ടോബർ മാസം 8 -ാം തീയതി പകൽ 2 മണിക്ക് 
ദർഘാസുകാരോ അംഗീകൃത പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ 
അവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 2012 ഒക്ടോബർ 
മാസം 8 -ാം തീയതി അവധിയായി വന്നാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം പകൽ 1 മണി വരെ ദർഘാസ് ഫോറം 
സ്വീകരിക്കുന്നതും പകൽ 2 മണിക്ക് ദർ ഘാസുകൾ 
തുറക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറം 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
പകൽ 1 മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 2,808 ( നികുതിയുൾപ്പെടെ) 
ഡിമാന്റ് ഡാം തപാൽ സ്റാമ്പ് ഒട്ടിച്ച മേൽവിലാസം 
എഴുതിയ കവറും സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 2012 ഒക്ടോബർ മാസം 
8 -ാം തീയതി പകൽ 1 മണിക്ക് അവസാനിക്കുന്നതാണ്. 

ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, സ്റ്റാമ്പുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 

ഫോറം വി . പി . പി . ആയി അയക്കുന്നതല്ല . ഡ്യൂപ്ളിക്കേറ്റ് 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ) 1,404 
ആയിരിക്കും. 

ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2013 മാർച്ച് 31 
വരെ പാബല്യം ഉണ്ടായിരിക്കേ ണ്ടതാണ്. ദർഘാസ് 

ഫോറത്തിനോടൊപ്പം 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ 
ഉടമ്പടിയും നിരതദ്രവ്യമായി 18,100 ഡിമാൻറ് ഡാറ്റും 
നൽകേണ്ടതാണ്. 


Intending tenderers may on application to the 
Principal, Government College, Nattakom , P.O ., Kottayam 
obtain the requisite tender forms on which tenders should 
be submitted . Application for tender form should be 
accompanied by a cash remittance of 3 , 952 
(including tax ) which is the price fixed for a form and 
which is not refundable under any circumstances . 
Demand Draft for 3 ,952 on the local branch of SBT 
drawn in favour of the Principal, Government College , 
Kottayam and self addressed Stamped cover should be 
enclosed with the application for tender forms to be 
sent by post. The tender forms are not transferable. Sale 
of tender form will be closed at 1 p .m . on 8th October 
2012 . Cheques or stamps will not be accepted towards 
the cost of tender forms. Duplicate tender forms, if 
required will be issued at 1, 976 (Inclusive of Taxes) per 
copy. 


- The rate quoted should be valid upto 31 - 3 - 2013 . An 
agreement in the prescribed form in Kerala Government 
Stamp paper worth 100 should be enclosed with the 
tender. Demand draft for 25 ,000 ( 1 % of total cost) on 
the local branch of SBT/SBI drawn in favour of the 
Principal, Government College , Kottayam should be 
submitted along with the tender as Earnest Money 
Deposit . 

2012 - 13 സാമ്പത്തിക വർഷം കോട്ടയം ഗവൺമെന്റ് 
കോളേജിൽ കോളേജ് ഗുണമേന്മ വർദ്ധിപ്പിക്കൽ പദ്ധതി 
2012 - 13 പ്ലാൻ രസതന്ത്ര വിഭാഗത്തിനുവേണ്ടി മോഡുലാർ 
ലാബ് നൽകുന്നതിനും സജ്ജമാക്കുന്നതിനും 25,00, 000- ന്റെ 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകളുടെ കവറിനു പുറത്ത് “ കോളേജ് ഗുണമേന്മ 
വർദ്ധിപ്പിക്കൽ പദ്ധതി 2012 - 13 പ്ലാൻ രസതന്ത 
വിഭാഗത്തിനുവേണ്ടി മോഡുലാർ ലാബ് നൽകുന്നതിനും 
സജ്ജമാക്കുന്നതിനുമുള്ള ദർഘാസുകൾ എന്നെഴുതി 
പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ്, കോട്ടയം, നാട്ടകം പി. ഒ. 
പിൻ 686 013, കോട്ടയം എന്ന വിലാസത്തിൽ അയച്ചു 


തരേണ്ടതാണ്. ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 
8 -ാം തീയതി പകൽ 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി പകൽ 
2 മണിക്ക് ദർഘാസുകാരോ അംഗീകൃത പ്രതിനിധികളോ 
ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
2012 ഒക്ടോബർ മാസം 8 -ാം തീയതി അവധി ദിവസമായി 
വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം പകൽ 1 മണി വരെ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും 2 മണിക്ക് ദർഘാസുകാരോ 
അംഗീകൃത പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ അവരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറം 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
പകൽ 1 മണി വരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 3,952 ( നികുതിയുൾപ്പെടെ) 
ഡിമാന്റ് ഡ്രാഫ്റ്റും തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച മേൽവിലാസം 
എഴുതിയ കവറും സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 2012 
ഒക് ടോബർ മാസം 8 -ാം തീയതി പകൽ 1 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 


Intending tenderers may on application to the 
Principal, Government College , Nattakom , P. O ., Kottayam 
obtain the requisite tender forms on which tender should 
be submitted . Application for tender form should be 
accompanied by a cash remittance of 312 (including tax ) 
which is the price fixed for a form and which is not 
refundable under any circumstances . Demand Draft for 
- 312 on the local branch of SBT drawn in favour of the 
| Principal, Government College , Kottayam and self 

addressed stamped cover should be enclosed with the 
application for tender forms to be sent by post. The 
tender form are not transferable . Sale of tender form will 
be closed at 1 p . m . on 8th October 2012. Cheques or 
stamps will not be accepted towards the cost of tender 
forms. Duplicate tender forms, if required will be issued 
at 156 (Inclusive of Taxes ) per copy . 


ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, സ്റ്റാമ്പുകൾ എന്നിവ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. 
ഫോറം വി . പി . പി . ആയി അയക്കുന്നതല്ല . ഡ്യപ്ലിക്കറ്റ് 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ) 1,976 - 
ആയിരിക്കും. 

ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2013 മാർച്ച് 31 
വരെ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
ഫോറത്തിനോടൊപ്പം 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ 
ഉടമ്പടിയും നിരതദ്രവ്യമായി 25,000 (ആകെതുകയുടെ 1 % ) 
ഡിമാന്റ് ഡ്രാഫ്റ്റം നൽകേണ്ടതാണ്. 


( 3) 
No. A3/971 /2012 . 

10th September 2012 . 
Sealed tenders are invited for the supply of Sports 
Goods and Equipments for 37 ,540 under Cricket 
Coaching and Annual Sports Scheme 2012 - 13 (Plan ) to 
Government College, Kottayam . 

The cover containing the tender should be 
superscribed “ Tender for the supply of Sports goods and 
equipments for 37, 540 under cricket coaching and 
annual sports scheme 2012 -2013 (Plan )” and addressed to 
the Principal, Government College, Kottayam , Nattakom P . O ., 
Kottayam -686 013. Last date for the receipt of tender is 
1 p . m . on 8th october 2012 . Late tenders will not be 
acccepted. The tenders will be opened at 2 p . m . on 
8th October 2012 in the presence of such tenderers or 
their authorized representatives who may present at that 
time. If the 8th October 2012 happens to be holiday , the 
tender will be received up to 1 p .m . and opened at 2.p.m . 
on the next working day. 


The rate quoted should be valid upto 31 - 3 - 2013 . An 
agreement in the prescribed form in Kerala Government 
Stamp paper worth 100 should be enclosed with the 
tender. Demand Draft for 375 ( 1 % of total cost) on the 
local branch of SBT/SBI drawn in favour of the Principal , 
Government College , Kottayam should be submitted along 
with the tender as Earnest Money Deposit . 

2012- 13 സാമ്പത്തിക വർഷം കോട്ടയം ഗവൺമെന്റ് 
കോളേജിൽ കിക്കറ്റ് പരിശീലനത്തിനും കായിക 
മത്സരത്തിനുമുള്ള പദ്ധതിയിൽ 37,540 - ന്റെ സ്പോർട്സ് 
ഉപകരണങ്ങൾ നൽകുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ കവറിനു പുറത്ത് 
“ 2012 - 13 സാമ്പത്തിക വർഷം കോളേജിൽ കിക്കറ്റ് 
പരിശീലനത്തിനും കായികമത്സരത്തിനുമുള്ള പദ്ധതിയിൽ 

പോർട്സ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ദർഘാസുകൾ 
എന്നെഴുതി പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് കോട്ടയം, 
നാട്ടകം പി . ഒ., പിൻ 686 013, കോട്ടയം എന്ന വിലാസത്തിൽ 
അയച്ചു തരേണ്ടതാണ്. ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 
8 -ാം തീയതി പകൽ 1 മണി വരെ സ്വീകരിക്കുന്നതാണ്. 
താമസിച്ചുകിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി പകൽ 
1 മണിക്ക് ദർഘാസുകാരോ അംഗീകൃത പ്രതിനിധികളോ 
ഹാ ജ 

രുണ്ടങ്കിൽ അ വ രു ടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
പകൽ 1 മണി വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
ദർഘാസുകൾ 2 മണിക്ക് ദർഘാസുകാരോ അംഗീക ത 
പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 

ദർഘാസ് ഫോറം 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
പകൽ 1 മണി വരെ കോളേജ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
ദർഘാസ് ഫോറത്തിന്റെ വിലയായ 312 ( നികുതിയുൾപ്പെടെ) 
ഡിമാന്റ് ഡാം തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച മേൽവിലാസം 
എഴുതിയ കവറും സഹിതം അപേക്ഷ നല്കേണ്ടതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ 
നൽകുന്നതല്ല . ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 2012 
ഒക് ടോബർ മാസം 8 -ാം തീയതി പകൽ 1 മണിക്ക് 
അവസാനിക്കുന്നതാണ്. 


iv 


- ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, സ്റ്റാമ്പുകൾ എന്നിവ കവറിനു പുറത്ത് “2012 - 13 സാമ്പത്തിക വർഷം ലാബറട്ടറി 
ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ഫോറം വികസന പദ്ധതിയിൽ ലാബറട്ടറി ഉപകരണങ്ങളും 
വി. പി. പി. ആയി അയയ്ക്കുന്നതല്ല. ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് കെമിക്കലുകളും നൽകുന്നതിനുള്ള ദർഘാസുകൾ എന്നെഴുതി 
ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ) 156 ആയിരിക്കും. - പ്രിൻസിപ്പാൾ, ഗവൺമെന്റ് കോളേജ് കോട്ടയം, നാട്ടകം പി. ഒ., 

പിൻ - 686 013 , കോട്ടയം എന്ന വിലാസത്തിൽ അയച്ചുതരേ 
- ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2012 മാർച്ച് 31 

ണ്ടതാണ്. ദർഘാസുകൾ 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
വരെ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 

പകൽ ഒരു മണി വരെ സ്വീകരിക്കുന്നതാണ്. താമസിച്ചുകിട്ടുന്ന 
ഫോറത്തിനോടൊപ്പം 100 - ന്റെ വിലയുള്ളമുദ്രപത്രത്തിൽ 

ദർ ഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 2012 
ഉടമ്പടിയും നിരതദ്രവ്യമായി 375 - ന്റെ ഡിമാന്റ് ഡാറ്റും 

ഒക്ടോബർ മാസം 8 -ാം തീയതി പകൽ 2 മണിയ്ക്ക് ക് 
നൽകേണ്ടതാണ്. 

ദർഘാസുകാരോ അംഗീകൃത പ്രതിനിധികളോ ഹാജരുണ്ടെങ്കിൽ 

അ വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 2012 
No. A3/1007/2012. 

| 10th September 2012. ഒക്ടോബർ മാസം 8 -ാം തീയതി അവധിയായി വന്നാൽ 
Sealed tenders are invited for the supply of 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം പകൽ ഒരു മണിവരെ 
Laboratory Equipments and Chemicals for 4 ,30 ,000 under 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്നതും പകൽ 2 മണിയ്ക്ക് 
Development of Lab and Library ( Plan ) to Government 

ദർഘാസുകൾ തുറക്കുന്നതുമാണ്. 
College, Kottayam . 

ദർഘാസ് ഫോറം 2012 ഒക്ടോബർ മാസം 8 -ാം തീയതി 
The tender should be superscribed “ Laboratory പകൽ ഒരു മണിവരെ കോളേജ് ഓഫീസിൽ നിന്നും 
Equipments and Chemicals for 4 , 30 ,000 under ലഭിക്കുന്നതാണ്. തപാലിൽ ദർഘാസ് ഫോറം ലഭിക്കേണ്ടവർ 
Development of Lab and Liabrary (Plan )” and addressed ദർഘാസ് ഫോറത്തിന്റെ വിലയായ 936 - ന് ( നികുതിയുൾപ്പെടെ) 
to the Principal, Government College , Kottayam , ഡിമാന്റ് ഡ്രാഫ്റ്റും തപാൽ സ്റ്റാമ്പ് ഒട്ടിച്ച മേൽവിലാസം 
Nattakom P.O ., Kottayam -686 013. Last date for the receipt - എഴുതിയ കവറും സഹിതം അപേക്ഷ നല്കേണ്ടതാണ്. 
of tender is 1 p . m . on 8th October 2012 . Late tenders 

- ദർഘാസ് ഫോറത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ 
will not be accepted . The tenders will be opened at 

നൽകുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ 
2 p . m . on 8th October 2012 in the presence of such പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 2012 
tenderers or their authorized representatives who may ഒക് ടോബർ മാസം 8 -ാം തീയതി പകൽ ഒരു മണിക്ക് 
present at that time. If 8th October 2012 happens to be അവസാനിക്കുന്നതാണ്. 
a holiday the tenders will be received upto 1 p .m . and 

- ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ, സ്റ്റാമ്പുകൾ എന്നിവ 
opened at 2 p . m . on next working day. 

ദർഘാസ് ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതല്ല. ഫോറം 
Intending tenderers may, on application to the വി. പി. പി . ആയി അയയ്ക്കുന്നതല്ല . ഡ്യൂപ്ലിക്കേറ്റ് ദർഘാസ് 
Principal, Government College, Nattakom P. O ., Kottayam ഫോറത്തിന്റെ വില ( നികുതിയുൾപ്പെടെ) 468 ആയിരിക്കും. 
obtain the requisite tender forms on which tenders 

- ദർഘാസിൽ കാണിക്കുന്ന നിരക്കുകൾക്ക് 2013 മാർച്ച് 31 
should be submitted . Application for tender form should 
be accompanied by a cash remittance of 936 (including 

വരെ പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 

ഫാറത്തിനോടൊപ്പം 100 വിലയുള്ളമുദ്രപത്രത്തിൽ 
tax ) which is the price fixed for a form and which is not 
refundable under any circumstances . Demand Draft of 

ഉടമ്പടിയും നിരതദ്രവ്യമായി 4,300 - ന്റെ ഡിമാന്റ് ഡാറ്റും 

നൽകേണ്ടതാണ്. 
936 on the local branch of SBT drawn in favour of the 
Principal, Government College , Kottayam and self 

Government College, 

(Sd.) 
addressed stamped cover should be enclosed with the 

Kottayam . 

Principal. 
application for tender forms to be sent by post. The 
tender forms are not transferable . Sale of tender form 
will be closed at 1 p . m . on 8th October 2012 . Cheques or 
Stamps will not be accepted towards the cost of tender 
forms. Duplicate tender forms, if required will be issued 
at 468 (inclusive of taxes ) per copy. 

The rate quoted should be valid upto 
31 -3 -2013 . An agreement in the prescribed form in Kerala 
Government Stamp Paper worth 100 should be enclosed 
with the tender. Demand Draft for 4 ,300 ( 1 % of Total 
Cost) on the local branch of SBT /SBI drawn in favour of 
the Principal, Government College , Kottayam should be 
submitted along with the tender as Earnest Money 
Depost. 


2012 - 2013 സാമ്പത്തികവർഷം കോട്ടയം ഗവൺമെന്റ് 
കോളേജിൽ ലാബറട്ടറി വികസന പദ്ധതിയിൽ 4,30, 000 - ന്റെ 
ലാബറട്ടറി ഉപകരണങ്ങളും കെമിക്കലുകളും നൽകുന്നതിന് 
മുദ്രവെച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകളുടെ 


